PART IV 
Private Advertisements and Miscellaneous Notifications 


കൊയിലാണ്ടി നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ ടി . പി. 4467/ 07. 


2008 നവംബർ 6. 


കൊയിലാണ്ടി നഗരസഭാ പരിധിയിൽ ഭൂപരിവർത്തനം 
നടത്തുന്നതിന് 1 ആർ പ്രദേശത്തിന് 75 രൂപ 10/ 08 മുതൽ 
ഉപ നികുതിചുമത്തുവാൻകൗൺസിൽ തീരുമാനമായിട്ടുണ്ട്. ഇത് 
സംബന്ധിച്ച്ആക്ഷേപമുള്ളവർ വിജ്ഞാപന തീയതിമുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


നഗരസഭാ കാര്യാലയം, 
കൊയിലാണ്ടി. 


( ഒപ്പ്) 
സെക്രട്ടറി. 


